Reg . No . രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 -2011 


Government of Kerala 
കേരള സർക്കാർ 

2009 


- Ni 


GOVER 


C 


. 


പe , 


ാർ 
KERAL 


94 


VMENT OF 


ം 


സ് 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No. 


Vol. LIV 
വാല്യം 54 


THIRUVANANTHAPURAM , TUESDAY 
തിരുവനന്തപുരം, ചൊവ്വ 


30th June 2009 

2009 ജൂൺ 30 
9th Ashadha 1931 
1931 ആഷാഢം 9 


നമ്പർ 


PART III 


Irrigation Department 


ദർഘാസ് പരസ്യം 


(2) 


2 2/ 2009 - 10- തിരുവനന്തപുരം കോർപ്പറേഷനിലെ 

പ്ലാമൂട് ജംഗ്ഷനിലെ ഗ്രീൻലെനിനോടു 
ചേർന്നുള്ള തോടിൽ സമയാസമയങ്ങളിൽ 
ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശാനുസരണം മണ്ണു 
നീക്കൽ തുടങ്ങിയ പണികൾ - രൂപ 70 ,000 


n 


0 


1, 800 


നമ്പർ ഡി . ബി . ജനറൽ 146 / 94. 

2009 ജൂ ൺ 17 . 
കേരള ഗവർണ്ണർക്കുവേണ്ടി തിരുവനന്തപുരം ജലസേചന 
വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ വിവരിക്കുന്ന 
പ്രവൃത്തികൾക്ക് അംഗീകൃത കരാറുകാരിൽ നിന്നും പ്രാഥമിക 
എഗ്രിമെന്റ് ഉള്ളടക്കം ചെയ്ത മുദ്രവച്ച ദർഘാ സു കൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ സ്വീകരിക്കുന്ന അന്നേ 
ദി വസം വൈകു ന്നേരം 4 .30 മണിക്ക് എക് സിക ട്ടീവ് 
എഞ്ചി നീ യാ അ ദ്ദേഹം അ ധി കാ ര പ്പെ ടു ത്തുന്ന 
ഉദ്യോഗസ്ഥനോ ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
ദർഘാസുകൾ തുറന്ന് പരിശോധിക്കുന്നതാണ്. 
ദർഘാസ് നമ്പരും 

നിരത 
കമ പ്രവൃത്തിയുടെ പേരും 

ദ്രവ്യം 
നമ്പർ 
അടങ്കൽ തുകയും 

രൂപ് 


3 3/ 2009 -10 - തിരുവനന്തപുരം കോർപ്പറേഷനിലെ 

ജഗതിയിലെ വലിയ തോടിൽ സമയാ 
സമയങ്ങളിൽ ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശാനുസരണം 
മണ്ണുനീക്കൽ തുടങ്ങിയപണികൾ - രൂപ 1,00,000 2,500 


4 /2009 - 10 - തിരുവനന്തപുരം കോർപ്പറേഷനിലെ 
കുന്നുകുഴി തോടിൽ സമയാസമയങ്ങളിൽ 
ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശാനുസരണം മണ്ണുനീക്കൽ 
തുടങ്ങിയ പണികൾ - രൂപ 6, 00,000 


(1) 


(2 ) 


| ( 3) 


15 ,000 


1/ 2009 -10 - തിരുവനന്തപുരം കോർപ്പറേഷനിലെ 
ഇടനട -കിള്ളിയാർതോടിന്റെയും അതിന്റെ ശാഖാ 
തോടു ക ളു ടെയും സമയാസമ യ ങ്ങ ളിൽ 
ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശാനുസരണം മണ്ണ് 
- നീക്കൽ തുടങ്ങിയ പണികൾ - രുപ 6 ,90, 000 


5 5/ 2009- 10 - തിരുവനന്തപുരം കോർപ്പറേഷനിലെ 

കിളളിപ്പാലം ആറന്നൂർ തോടിൽ സമയാ 
സമയങ്ങളിൽ ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശാനുസരണം 
മണ്ണുനീക്കൽതുടങ്ങിയ പണികൾ - രൂപ 7,30 ,000 18,300 


17 , 300 


Gaz . No. 26 /2009 /DTP (Irrigation ). 


240 


KERALA GAZETTE 


[ PART III 


hno 


നിന്നും ലഭിച്ചത് കാണിക്കുകയും ദർഘാസിനോടൊപ്പം 
- ( 1 ) ( 2 ) 

( 3 ) 

ഉള്ളടക്കം ചെയ്തിരിക്കുകയും വേണം. ജി . ഒ . ( പി ) നമ്പർ 84 / 97 / 
6 6 / 2009 -10 - തിരുവനന്തപുരം കോർപ്പറേഷനിലെ 

പി . ഡബ്ളിയു . & റ്റി . പ്രകാരമുള്ള നിബന്ധനകളെല്ലാം ഈ 
പ്ലാമൂട്പാലം മുതൽ അവസാനഭാഗം വരെയുളള 

ദർഘാസിനും ബാധകമാണ്. ഏതെങ്കിലും കാരണവശാൽ 
പട്ടം തോടിൽ സമയാസമയങ്ങളിൽ ഡിപ്പാർട്ട്മെന്റ് 

ദർഘാസ് ദിവസം ആഫീസ് അവധിയായാൽ തൊട്ടടുത്ത 
നിർദ്ദേശാനുസരണം മണ്ണുനീക്കൽ തുടങ്ങിയ 

പ്രവർത്തി ദിവസം ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. 
പണികൾ - രൂപ 11,00 ,000 

27,500 

എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ 
7 7 /2009- 10 - - തിരുവനന്തപുരം കോർപ്പറേഷനിലെ 

കാര്യാലയം, 

( ഒപ്പ്) 
സി. എ സ്. എം . നഗർ തോടിലെ കലുങ്ക് 

ചെറുകിട ജലസേചന വിഭാഗം, 

എക്സിക്യൂട്ടീവ് 
നിർമ്മാണവും സമയാസമയങ്ങളിൽ ഡിപ്പാർട്ട്മെന്റ് 

തിരുവനന്തപുരം. 

എഞ്ചിനീയർ. 
നിർദ്ദേശാനുസരണം മണ്ണുനീക്കൽ തുടങ്ങിയ 
പണികൾ - രൂപ 6,80,000 

17, 000 

ദർഘാസ് പരസ്യം 
8 8/ 2009- 10 - തിരുവനന്തപുരം കോർപ്പറേഷനിലെ 
കരിയിൽ തോടിലെയും അനുബന്ധ തോടു 

നമ്പർ ഡി1- 24/ 08. 

2009 ജൂൺ 10 . 
കളുടെയും സമയാസമയങ്ങളിൽ ഡിപ്പാർട്ട്മെന്റ് 

കേരള ഗവർണ്ണർക്കുവേണ്ടി കൊല്ലം ചെറുകിട ജലവിഭവ 
നിർദ്ദേശാനുസരണം മണ്ണുനീക്കൽ തുടങ്ങിയ 

വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചി നീ യർ 
പണികൾ- രൂപ 4, 00 ,000 

10 , 000 

താഴെപ്പറയുന്ന പ്രവൃത്തിക്ക് കേരള ജലവിഭവ വകുപ്പിലോ 
9 9/ 2009- 10 - തിരുവനന്തപുരം കോർപ്പറേഷനിലെ 

പൊതുമരാമത്ത് വകുപ്പിലോ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിർദ്ദിഷ്ട 
മാറയ്ക്കൽ തോപ്പു മുതൽ മരപ്പാലം വരെയുളള 

യോഗ്യതയുള്ള കരാറുകാരിൽ നിന്നും പ്രവൃത്തിയുടെ പേര് 
പട്ടം തോടിന്റെ ശാഖയിൽ സമയാസമയങ്ങളിൽ 

ആലേഖനം ചെയ്തിട്ടുള്ള മൽസ രസ്വഭാവമുള്ള മുദ്രവച്ച 
ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശാനുസരണം മണ്ണുനീക്കൽ 

ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസിന്റെ കാലാവധി. 
തുടങ്ങിയ പണികൾ രൂപ 3,00 ,000 

7 , 500 

അത് സ്വീകരിക്കുന്ന തീയതി മുതൽ നാല് മാസം 

ആയിരിക്കും. 
10 10 / 2009 - 10 - - പുരാവസ്തു സംരക്ഷിത സ്മാരകമായ 
തിരുവനന്തപുരം നെടുമങ്ങാട് കോയിക്കൽ 

- ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും അടങ്കൽ 
കൊട്ടാരത്തിലെ കിഴക്ക് ഭാഗത്തായി നിലവിലുള്ള 

തുകയും - 1 / 2009 - റ്റി . ആർ. പി . - ആലപ്പാട് ഗ്രാമപഞ്ചായ 
പുതിയ പാലത്തിൽ നിന്നും കൊട്ടാരത്തിലേക്കുള്ള 

ത്തിലെ വാർഡ് നമ്പർ 11 - ൽ മഠത്തിൽ മുതൽ റ്റി . എസ്. 
ഡവ് വേയുടെ നിർമ്മാണം - രൂപ 8, 00, 000 20,000 കനാൽ വരെ ഓട നിർമ്മാണം - 1.58 ലക്ഷം രൂപ . 

നിരതദ്രവ്യം - രൂപ 3,950 . 
ദർഘാസ് പ്രമാണങ്ങളുടെ വില ക്രമനമ്പർ 1- നും 7 - നും 

ദർഘാസ് പ്രമാണത്തിന്റെ വില രൂപ 400 + വാറ്റ്. 
രൂപ 1400 + വാറ്റ് @ 12. 5 %, ക മ നമ്പർ 2 - നും 3 - നും 
രൂപ 400 + വാറ്റ് @ 12.5 %, ക്രമനമ്പർ 4 - ന് രൂപ 1,200 + വാറ്റ് പ്ര 

ദർഘാസ് സ്വീകരിക്കുന്ന തീയതി- 7 -7 - 2009. 
12.5 %, ക്രമനമ്പർ 5 - നും 10 - നും രൂപ 1,500 + വാറ്റ് @ 12.5 %, 

പ്രവൃത്തി തീർക്കേണ്ട കാലാവധി 3 മാസം. 
ക്രമനമ്പർ 6 - ന് രൂപ 1,700 + വാറ്റ് @ 12.5 %, ക്രമനമ്പർ 8 - ന് 
രൂപ 800 + വാറ്റ് @ 12.5 %, ക്രമനമ്പർ 9- ന് രൂപ 600 + വാറ്റ് @ 12.5 %. 

കരാറുകാരുടെ യോഗ്യത് - ഡിയും ഉപരിയും. 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 

ദർഘാസ് പ്രമാണങ്ങളും മറ്റ് വിശദവിവരങ്ങളും ദർഘാസ് 
സമയവും - 7- 7 -2009 ഉച്ചയ്ക്ക് 1 മണി. 

സ്വീകരിക്കുന്ന അവസാന ദിവസം ഉച്ചയ്ക്ക് 1 മണി വരെ 

നിശ്ചിത വിലയും മറ്റും ഒടുക്കി രേഖാമൂലം ആവശ്യപ്പെട്ടാൽ 
ദർ ഘാസ് സ്വീക രി ക്കുന്ന അവസാന തീയതിയും - ഈ ആഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. ദർഘാസുകളുടെ 
സമയവും - 7 -7 - 2009 വൈകുന്നേരം 4 മണി. 

കൂടെ 50 ( അ ൻ പത്) രൂപയുടെ മുദ്രപ്പത്രത്തിൽ 

നിർദ്ദിഷ്ട ഫോറത്തിൽ ഒരു പ്രാഥമിക കരാർ സമർപ്പിക്കേണ്ടതാണ്. 
കരാ റു കാ രുടെ യോഗ്യത - ക്ലാസ് “ സി യും 

തൊഴിലാളി സഹകരണ സംഘങ്ങൾ സമർപ്പിക്കുന്ന 
അതിനുമുകളിലും. 

ദർ ഘാസിനോടൊപ്പം സഹകരണ സംഘം ജോയിന്റ് 
പ്രവൃത്തി പൂർത്തിയാക്കേണ്ട കാലാവധി കമനമ്പർ 1 

രജിസ്ട്രാറിൽ നിന്നും വാങ്ങിയ യോഗ്യത സർട്ടിഫിക്കറ്റും 
മുതൽ 9 വരെ 2009 ജൂലൈമുതൽ 2010 മാർച്ച് 31 വരെ, 

അസിസ്റ്റന്റ് രജിസ്ട്രാർ മേലൊപ്പു വച്ച് ടി തൊഴിലാളി 
ക്രമനമ്പർ 10 - ന് 6 മാസം. 

സഹകരണ സംഘത്തിന്റെ കൈവശമുള്ള എല്ലാ 

വർക്കുകളുടെയും വിശദവിവരങ്ങൾ, എടുക്കാവുന്ന പണികളുടെ 
ദർഘാസ് പ്രമാണങ്ങൾ ദർഘാസ് ദിവസം പകൽ ഒരു - സാമ്പത്തികപരിധി മുതലായവ അടങ്ങിയ സർട്ടിഫിക്കറ്റും 
മണി വരെ ഈ ആഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. കേരള ഹാജരാക്കേണ്ടതാണ്. 1959- ലെ കേരള നിർമ്മാണ തൊഴിലാളി 
ജലസേചന വകുപ്പിലെ ദർ ഘാസുകളെ സംബന്ധിച്ച് ക്ഷേമനിധി നിയമത്തിന്റെ 8(3) വകുപ്പ് അനുസരിച്ച് പ്രസ്തുത 
നിലവിലുള്ള കോഡ് റൂൾ പ്രകാരമുള്ള എല്ലാ വ്യവസ്ഥകളും പണിയുടെ മൊത്തം ചെലവിന്റെ ഒരു ശതമാനം നിർമ്മാണ 
ഈ ദർഘാസിനും ബാധകമാണ്. ലേബർ കോൺട്രാക്ട് തൊഴിലാളി ക്ഷേമനിധി ഫണ്ടിലേക്ക് നൽകുവാൻ 
സൊസൈറ്റികൾ ദർഘാസിനോടൊപ്പവും ടെൻഡർ വാങ്ങുന്ന ബാദ്ധ്യസ്ഥനാണ്. ദർഘാസ് പ്രമാണങ്ങൾക്ക് അടച്ച തുക യാതൊരു 
അ വസരത്തിലും അവരുടെ യോഗ്യത , കൈ വശമുള്ള കാരണവശാലും മടക്കിക്കൊടുക്കുന്നതല്ല . നിരതദ്രവ്യം കൊല്ലം 
പണികൾ, അവർക്ക് എടുക്കാവുന്ന പണികളുടെ സാമ്പത്തിക ചെറുകിട ജലഗതാഗത വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
പരിധി മുതലായവ ഉൾക്കൊള്ളുന്ന സർട്ടിഫിക്കറ്റുകളും - എഞ്ചിനീയർക്ക് മാറ്റി എടുക്കത്തെക്കരീതിയിൽ വാങ്ങേണ്ടതും 
യോഗ്യതാസർട്ടിഫിക്കറ്റും ബന്ധപ്പെട്ട ജോയിന്റ് രജിസ്ട്രാറിൽ പ്രവൃത്തിയുടെ പേര് എഴുതേണ്ടതും ദർഘാസിനോടൊപ്പം 


30th JUNE 2009] 


IRRIGATION DEPARTMENT 


241 


സമർപ്പിക്കേണ്ടതുമാണ്. പൂരിപ്പിച്ച ദർഘാസുകൾ പ്രവൃത്തിയുടെ 
പേര് ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച കവറുകളിൽ 
ദർഘാസ് ദിവസം വൈകുന്നേരം 4 മണിവരെ സ്വീകരിക്കുന്നതും 
അന്നേദിവസം 4.30 മണിക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്നഉദ്യോഗസ്ഥനോ 
ഹാജരാകുന്ന കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 
ഏതെങ്കിലും കാരണവശാൽഅന്നേദിവസം അവധി പ്രഖ്യാപിച്ചാൽ 
അടുത്ത പ്രവൃത്തിദിവസം ദർഘാസുകൾ സ്വീകരിക്കുന്നതും 
അന്നേ ദിവസം 4.30- ന് തുറക്കുന്നതുമാണ്. 

ഇന്ദിരാ വികാസ്പത നിരതദ്രവ്യമായി സ്വീകരിക്കുന്നതല്ല. 
ജലവിഭവ വകുപ്പിലേയും പൊതുമരാമത്ത് വകുപ്പിലേയും 
ദർഘാസുകളെ സംബന്ധിക്കുന്ന നാളിതുവരെയുള്ളമറ്റെല്ലാ 
വ്യവസ്ഥകളും ഈ ദർഘാസിനും ബാധകമാണ്. 


( ഒപ്പ്) 


ചെറുകിട ജലസേചന വിഭാഗം 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
കൊല്ലം. 


അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ. 


പുനർ ദർഘാസ് പരസ്യം 


നമ്പർ ഡി. ബി. 564/ 89. 

2009 ജൂൺ 10 . 
- കേരള ഗവർണ്ണർക്കു വേണ്ടി ജല വിഭവ വകുപ്പ് പമ്പാ 
ജലസേചന പദ്ധതി, ചെങ്ങന്നൂർ ഡിവിഷൻ, എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ പമ്പാ ജലസേചന പദ്ധതിയിൽപ്പെട്ട താഴെ 
പറയുന്ന പ്രവൃത്തികൾക്ക് കേരള ജലസേചന വകുപ്പ് പൊതു 
മരാമത്ത് വകുപ്പുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അർഹരും, 
അംഗീകൃതരുമായ കരാറുകാരിൽ നിന്നും മത്സരസ്വഭാവമുള്ള 
ദർഘാസുകൾ പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള 
കവറുകളിൽ രജിസ്ട്രേഡ് തപാലിൽ ക്ഷണിച്ചുകൊള്ളുന്നു . 


ദർഘാസ് പ്രമാണങ്ങൾ 2009 ജൂലൈ 9 -ാം തീയതി 
ആഫീസ് സമയത്തും 10 -ാം തീയതി ഉച്ചയ്ക്ക് 1 മണിവരെ 
ഓരോന്നിനും മേൽ നിർദ്ദേശിച്ചിട്ടുള്ള തുക രൊക്കം അടച്ച് 
രേഖാമൂലം അപേക്ഷിച്ച് വാങ്ങാ വു ന്ന താ ണ് . ദർഘാസ് 
സംബന്ധമായ മറ്റ് വിവരങ്ങൾ ഈ ആഫീസിലോ ചെങ്ങന്നൂർ, 
മാവേലിക്കര പി . ഐ . പി . സബ് ഡിവിഷനുകളിൽനിന്നോ 
കോഴ ഞ്ചേരി പി . ഐ . പി സബ് ഡി വി ഷ നിൽനിന്നോ 
നേരിട്ട് അന്വേഷിച്ച് അറിയാവുന്നതാണ്. 

- ദർഘാസുകൾ 2009 ജൂലൈമാസം 15 -ാം തീയതി 
3 മണിക്ക് മുൻപായി താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ 
ഓഫീസിൽ ലഭി ക്ക ത്തക്ക വിധ ത്തിൽ രജിസ്റ്റർ ചെയ്ത് 
തപാലിൽ അയയ്ക്കേണ്ടതാണ്. പ്രസ്തുത സമയത്തിനുശേഷം 
കിട്ടുന്നവ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 
തപാൽ തകരാറുമൂലമോ മറ്റേതെങ്കിലും കാരണംമൂലമോ ഉള്ള 
കാല താ മ സ ത്തിന് ഈ ഡിപ്പാർട്ട് മെ ന്റ് യാതൊരു 
ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നതല്ല. കൊറിയർ സർവീസിലും 

നേരിട്ടും സമർപ്പിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . 
ദർഘാസ് സ്വീകരിക്കുന്ന അവസാന ദിവസം ഏതെങ്കിലും 
കാണവശാൽ സർക്കാർ പൊതു അവധി പ്രഖ്യാപിക്കുന്നപക്ഷം 
തൊട്ടടുത്ത പ്രവൃത്തിദിവസം 3 മണി വരെ ദർഘാസുകൾ 
സ്വീക രിക്കുന്ന താ ണ് . അന്നേദിവസം വൈകിട്ട് 4. 30 - ന് 
ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ താഴെ ഒപ്പിട്ടിരിക്കുന്ന 
ആളോ അദ്ദേഹം ചുമ ത ല പ്പെടു ത്തി യി രി ക്കുന്ന ആളോ 
ദർഘാസുകൾ തുറക്കുന്നതാണ്. ദർഘാസിനോടൊപ്പം നിശ്ചിത 
തുകയ്ക്കുള്ള നിര ത ദ്രവ്യവും 50 രൂപ യിൽ കുറയാത്ത 
തുകയ്ക്കുള്ളമുദ്രപ്പത്രത്തിൽ പ്രാഥമിക ഉടമ്പടിയും യഥാവിധം 
പൂരിപ്പിച്ച് ഒപ്പിട്ട് സമർപ്പിക്കേണ്ടതുമാണ്. പ്രാഥമിക ഉടമ്പടിയിൽ 
അ ഞ്ചാമത്ത ഉ പ വ കു പ്പായി താഴെ പ്പ റ യുന്ന വ്യവസ്ഥ 
ഉൾപ്പെടുത്തേണ്ടതാണ്. 

“ The Contractor further assures that it is clearly 
understood that the settlement of claims either by part bills 
or by final bills will be made only according to the 
avliailabity of budget provision and allotment of funds 
made with the division officer incharge of the work under 
the respective heads of account in which the work is 
sanctioned and arranged and also subject to the seniority 
of such bills . No claims for interest or for damages 
whatsoever shall be made for belated settlement of claims 
of bills. 

- പാഥ മിക ഉടമ്പടി സമർപ്പിക്കാത്ത ദർഘാ സു കൾ 
നിരസിക്കുന്നതാണ്. നിരതദ്രവ്യത്തിനുള്ള ബാങ്ക് ഡാറ്റുകൾ, 
നാഷണൽ സേവിംഗ്സ് സർട്ടിഫിക്കറ്റുകൾ, കിസാൻ വികാസ് 
പത്ര ങ്ങ ൾ മുത ലാ യ വ എക്സിക ട്ടീവ് എൻ ജി നീ യർ, 
പി . ഐ . പി. ഡിവിഷൻ, ചെങ്ങന്നൂരിന്റെ പേരിൽ ബന്ധപ്പെട്ട 
അധികാരികൾ പ്ലഡ്ജ് ചെയ്തവ ആയിരിക്കണം. 

- എഗ്രിമെന്റ് തീയതി മുതൽ പത്തുദിവസത്തിനകം സ്ഥലം 
ഏറ്റെടുക്കേണ്ടതാണ്. ലേബർ കോൺട്രാക്ട് സൊസൈറ്റികൾ 
ദർഘാസ് സമർപ്പിക്കു ന്ന തോടൊപ്പംതന്നെ ജി . ഒ . നമ്പർ 
135 / 97 - ലെ കോ - ഓപ്പറേറ്റീവ് തിരുവനന്തപുരം, തീയതി 
13 - 11- 1997 ഉത്തരവ് പ്രകാരമുള്ള അർഹത തെളിയിക്കുന്ന 
എല്ലാ രേഖകളു ടേയും അസ്സൽ ഉണ്ടാ യി രിക്കേണ്ടതാണ്. 
അല്ലാത്ത ദർഘാസുകൾ നിരസിക്കപ്പെടുന്നതാണ്. 

- ഗവൺമെ ന്റ് ഉത്തരവ് ജി . ഒ . ( പി ) 84 / 97 , തീയതി 
19 - 8 - 1997 , ജി . ഒ . ( പി.) 13 / 1998 / പി . ഡബ്ല . ഡി ., തീയതി 
21- 2 - 1998, ( എം .എസ്സ് .) 43 / 99 / ഐ .ആർ. ഡി ., തീയതി 9 - 6 - 1999 
എന്നീഉത്തരവുകളിൽ പറയുന്ന എല്ലാ വ്യവസ്ഥകളും ഈ 
ദർ ഘാ സിനും ബാ ധ ക മാ യി രി ക്കും . ദർഘാസ് ഫാറം 
ലഭിക്കുവാൻ രേഖകളുടെ അസ്സൽതന്നെ ഹാജരാക്കേണ്ടതാണ്. 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 

- ( ഒപ്പ്) 
പി . ഐ . പി . ഡിവിഷൻ, 

എക്സിക്യൂട്ടീവ് 
ചെങ്ങന്നൂർ. 

എഞ്ചിനീയർ. 


ക്രമ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
ഉദ്ദേശ അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 
രൂപ് 


നമ്പർ 


5 , 850 


1/ ഇഇ / 2009 - 10 - - പി . ഐ . പി . - കോഴഞ്ചേരി 
സബ് ഡിവിഷന്റെ കീഴിലുള്ള വിവിധ 
ശാഖാ കനാലുകളുടെ ഓഫ് ടേക്കിലുള്ള 
ഇരുമ്പു ഷട്ടറുകളുടെ മാറ്റിവയ്ക്കൽ/ 
അറ്റകുറ്റപ്പണികൾ - രൂപ 2,32,500 
2/ ഇഇ / 2009 - 10 -- പി. ഐ . പി. - ചെങ്ങന്നൂർ 
സബ് ഡിവിഷന്റെ കീഴിലുള്ള വിവിധ 
ശാഖാ കനാലുകളുടെ ഓഫ് ടേക്കിലുള്ള 
ഇരുമ്പു ഷട്ടറുകളുടെ മാറ്റിവയ്ക്കൽ/ 
അറ്റകുറ്റപ്പണികൾ - രൂപ 3,95,500 
3 / ഇഇ / 2009 - 10 - - പി. ഐ . പി . - മാവേലിക്കര 
സബ് ഡിവിഷന്റെ കീഴിലുള്ള വിവിധ 
ശാഖാ കനാലുകളുടെ ഓഫ് ടേക്കിലുള്ള 
ഇരുമ്പു ഷട്ടറുകളുടെ മാറ്റിവയ്ക്കൽ/ 
അറ്റകുറ്റപ്പണികൾ - രൂപ 6,00,000 


9 , 900 


3 


15 , 000 


ദർ ഘാസ് ഫോറ ത്തിന്റെ വില - കമ ന മ്പർ 1 - ന് 
രൂപ 500 + വാറ്റ്, കമ ന മ്പർ 2 - ന് രൂപ 800 + വാറ്റ്, 
ക്രമനമ്പർ 3- ന് രൂപ 1200 + വാറ്റ്. 


പണി തീർക്കേണ്ട കാലാവധി കമനമ്പർ 1- ന് 3 മാസം, 
ക്രമനമ്പർ 2 - ന് 4 മാസം, ക്രമനമ്പർ 3 - ന് 6 മാസം. 


242 


KERALA GAZETTE 


[PART III 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി . ബി .1/ 2008 . 


2009 ജൂൺ 15 . 


നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നിയമം അനുസരിച്ച് 
കരാറുകാരുടെ ഓരോ ബില്ലിൽ നിന്നും ഒരു ശതമാനം കേരള 
നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിലേക്ക് പിടിക്കുന്നതാണ്. 
കൂടാതെ 1990 - ലെ കേരള നിർമ്മാണ തൊഴിലാളി വ്യവസ്ഥകളും 
ഇതിനും ബാധകമാണ്. 21- 11- 1992 - ലെ ജി . ഒ.( എം .എസ്.) 96/ 92/ 
പി. ഡബ്ലിയു . ഡി. ഉത്തരവുപ്രകാരമുള്ള ഗ്യാരന്റി പിരീഡിനെ 
സംബന്ധിക്കുന്ന വ്യവസ്ഥകളും 19- 8-1997- ലെ ജി. ഒ.( പി ) 84/97/ 
പി . ഡബ്ലിയു . ആന്റ് ടി ഉത്തരവ് പ്രകാരം ജലവിഭവ വകുപ്പിനും 
പൊതു മരാമത്ത് വകുപ്പിനും ബാധ ക മാ യിട്ടുള്ള എല്ലാ 
നിയമങ്ങളും 13- 11- 1997 - ലെ ജി. ഒ.( എം .എസ്.) 135 / 97 / സഹകരണ 
ഉത്തരവ് പ്രകാരം സർക്കാരിന്റെ കരാർ പണികൾ ലേബർ 
കോൺട്രാക്ട് സഹകരണ സൊസൈറ്റികൾക്ക്നൽകുന്ന 
എല്ലാ വ്യവസ്ഥകളും ഈ ദർഘാസിനും ബാധകമാണ്. 

-- മേൽപ്പറഞ്ഞ വ്യവസ്ഥകൾ പാലിക്കപ്പെടാത്ത ദർഘാസുകൾ 
സ്വീക രി ക്കു ന്ന ത ല്ല . കേരള ജല വി ഭ വ വ കു പ്പിലെയും 
പൊതുമരാമത്ത് വകുപ്പിലെയും നിലവിലുള്ള മറ്റ് എല്ലാ 
വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. യാതൊരു കാരണവും 
ബോധിപ്പിക്കാതെ തന്നെദർഘാസ്ഒന്നായോ, മൊത്തമായോ 
നിർത്തിവയ്ക്കുകയോ, നിരസിക്കുകയോ ചെയ്യുന്നതിനുള്ള 
അധികാരം താഴെ ഒപ്പുവച്ചിരിക്കുന്നആഫീസറിൽ നിക്ഷിപ്തമാണ്. 


പെരിയാർവാലി ഇറിഗേഷൻ പ്രോജക്ട് ( ഒപ്പ്) 
സബ് ഡിവിഷൻ നമ്പർ- 1, 

അസിസ്റ്റന്റ് 
ഭൂതത്താൻകെട്ട്. 

എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 


TENDER NOTICE 


- കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, പെരിയാർവാലി ഇറിഗേഷൻ പാജക്ട് 
സബ് ഡിവിഷൻ നമ്പർ 1, ഭൂതത്താൻകെട്ട് താഴെ പറയുന്ന 
പ്രവൃത്തിക്ക് കേരള പൊതുമരാമത്ത് ജലസേചന വകുപ്പിൽ 
രജിസ്റ്റർ ചെയ്തിട്ടുള്ള ( പിറവം പ്രോജക്ട് സർക്കിളിന്റെ കീഴിൽ 
രജിസ്റ്റർ ചെയ്തിട്ടുള്ള) അംഗീകൃത കരാറുകാരിൽ നിന്നും 
(" ഡി - യും അതി നു മു ക ളി ലും ) മത്സര ദർ ഘാ സ് 
പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച 
പ്രത്യേകം കവറുകളിൽ 10 -7 - 2009 -ാം തീയതി പകൽ 3 മണി 
വരെ ക്ഷണിച്ചു കൊ ള ളു ന്നു . ദർ ഘാ സു കൾ പോസ്റ്റൽ 
ഡിപ്പാർട്ട്മെന്റ് മുഖാന്തിരം രജിസ്ട്രേഡ് തപാലിൽ പോസ്റ്റ് 
ചെയ്തിട്ടുള്ളതായിരിക്കണം. കൊറിയർ സർവ്വീസ് മുഖാന്തിരമോ, 
നേരിട്ടോ ഉള്ള ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. തപാലിൽ 
ഉണ്ടാകുന്ന കാലതാമസങ്ങൾക്ക് ഈ വകുപ്പ്ഉത്തരവാദിയായി 
രിക്കുന്നതല്ല . ദർഘാസ് സ്വീകരിക്കുന്ന അവസാന ദിവസം 
അവധിയായാൽ അതിന്റെ തൊട്ടടുത്ത ദിവസം വൈകുന്നേരം 
3 മണിവരെ ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. ടെണ്ടർ 

ഷെഡ്യൂൾ വില്പന 4- 7 -2009 ഉച്ചയ്ക്ക് 1 മണി വരെ മാത്രമേ 
ഉണ്ടായിരിക്കുകയുള്ളൂ. ടെണ്ടർ തീയതി വൈകുന്നേരം 3 മണിവരെ 
തപാലിൽ ലഭിക്കുന്ന ദർഘാസുകൾ മാത്രമേ പരിഗണി 
ക്കുകയുള്ളൂ. ടെണ്ടർ തീയതിയിൽ വൈകുന്നേരം 4 മണിക്ക് 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം ചുമതല 
പ്പെടു ത്തിയ മറ്റു ദ്യോ ഗസ്ഥനോഅപ്പോൾ ഹാജ രു ഉള 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതാണ്. 

ടെണ്ടർ നമ്പരും പ്രവൃത്തിയുടെ പേരും അടങ്കൽ 
തുകയും - 6/ എ . ഇ . ഇ ./2009- 10 - പി . വി. ഐ . പി. - കോടനാട് 
ഈസ്റ്റ് ബ്രാഞ്ച് കനാലിന്റെ 10950 മീറ്ററിൽ ഒരു കൾവർട്ടിന്റെ 
നിർമ്മാണ പ്രവർത്തനം - രൂപ 2, 13 ,000. 

നിരതദ്രവ്യം - രൂപ 4,300. 
ദർഘാസ് പ്രമാണത്തിന്റെ വില രൂപ 600 + വാറ്റ്. 
പ്രവൃത്തി തീർക്കേണ്ട കാലാവധി 6 മാസം. 

ദർഘാസ് പമാ ണ ങ്ങളും മറ്റു വിവ ര ങ്ങളും ഈ 
ഓഫീസിൽ നിന്നും ദർഘാസ് പ്രമാണത്തിന്റെ വില രൊക്കം 
പണമായോ മണിയോർഡർ ആയോ അടച്ച് രേഖാമൂലം 
അപേ ക്ഷി ച്ചാൽ ലഭി ക്കു ന്ന താ ണ്. ദർഘാസ് പമാ ണ് 
ത്തിനുവേണ്ടി അയയ്ക്കുന്നതുക യാതൊരു കാരണവശാലും 
തിരികെ ലഭിക്കുന്നതല്ല. ദർഘാസ് പ്രമാണം തപാൽമാർഗ്ഗം 
ആവശ്യപ്പെടുമ്പോൾ പ്രമാണത്തിന്റെ വിലയ്ക്ക് പുറമേ തപാൽ 
കൂലിയായ 30 രൂപ നിലവിലുള്ള തപാൽ ചാർജ്ജായി അടയ്ക്കേ 
ണ്ടതാണ്. ദർഘാസ് പ്രമാണങ്ങൾ ജലവിഭവ വകുപ്പിലെയും 
പൊതുമരാമത്ത് വകുപ്പിലെയും അംഗീകൃത കരാറുകാർക്ക് 
മാത്രം ലഭിക്കുന്നതും അവ കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്ത 
തുമാകുന്നു . ദർഘാസിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന 
കരാറുകാർ ( ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഉൾപ്പെടെ) 
അവരുടെ കോൺടാക്റ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന്റെ 
ഒറിജിനൽ ഹാജരാക്കേണ്ടതാണ്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറെ അധികാരപ്പെടുത്തിയും ആവശ്യമായ സ്റ്റാമ്പ് 
ഒട്ടിച്ച് ഒപ്പിട്ടതുമായ നിരതദ്രവ്യം ദർഘാസിനൊപ്പം സമർപ്പി 
ക്കേ ണ്ട താ ണ്. 28 - 4 - 1990 - ലെ ജി . ഒ . ( എം എ സ്.) 39 / 90 / 
പി . ഡബ്ലിയു . ആന്റ് ടി . ഉത്ത ര വ നു സ രിച്ച് കരാറുകാർ 
ദർഘാസിനൊടൊപ്പം 50 രൂപയുടെമുദ്രപ്പത്രത്തിൽ പ്രാഥമിക 
ഉട നടികൂടി സമർപ്പി ക്കേ ണ്ട താ ണ്. 1989 - ലെ കേരള 


No . DB. TN.1 / 99 . 


| 11th June 2009 . 


The Superintending Engineer, Minor Irrigation Central 
Circle , Ernakulam on behalf of the Governor of Kerala 
invites competitive tenders in sealed covers superscribing 
the name of works from “ A ” Class Contractors registered 
in Kerala PWD / Irrigation Department. 

Tenders will be received by Registered Post/Speed 
Post only . Tenders submitted directly or by Courier 
Service will be rejected . The tenders received after the 
stipulated date and time due to postal delays or any other 
reason will not be considered . 


| SI . 
No. 


Rs. 


Tender No. and Name of 

EMD 
work with Estimate PAC 
- 1/ SEMICC /2009 - 10 Construction of 

Check dam across Bharathapuzha 
Near Parali Railway Station in Palakkad 
District ( Balance work) - Rs. 25,69, 834 50 ,000 
2/SEMICC/2009-10 -PM-Poovathussery 
LIS scheme in Annamanada Panchayat 
Improvements to Mylathu Canal 
| Rs. 18,47,081 

46 , 200 
| Cost of tender forms Rs. 3 , 900 + K . VAT @ 12 .50 % 
for Sl. No . 1 and Rs. 2 ,800 + K . VAT @ 12 . 50 % 
for Sl. No. 2 . 


30th JUNE 2009 ] 


IRRIGATION DEPARTMENT 


243 


കമ 


4 p . m . 


2 


Date and time of issue of tender forms — From 

ദർഘാസ് നമ്പരും 

നിരതദ്രവ്യം 
10 -7 -2009 , 10 a. m . to 14- 7- 2009 , 1 p . m . 

നമ്പർ പ്രവൃത്തിയുടെ പേരും 

രൂപ 
Last date and time of receipt of tender forms — 

അടങ്കൽ തുകയും 
20- 7-2009 upto 3.30 p . im . 

1/എസ് . ഇ ./ എം . ഐ . സി . സി./ 2009 - 10 

പാലക്കാട് ജില്ലയിൽ ഭാരതപ്പുഴയ്ക്ക് 
- Date and time of opening of tenders - 20 - 7- 2009, 

കുറുകെ പറളി റെയിൽവെ സ്റ്റേഷന് 

സമീപംതടയണ നിർമ്മാണം ( ബാലൻസ് 
- Time of completion 10 months for Sl . No . 1 and 

വർക്ക്) - രൂപ 25,69,834 

50,000 
6 months for Sl. No. 2 . 

2 /എസ് . ഇ . എം . ഐ . സി . സി . 2009- 10 
Class of Contractor — " B " class & above 

പാജക്ട് മെയിൻ നൻസ്- അന്നമനട 

പഞ്ചായത്തിൽ പൂവത്തുശ്ശേരി എൽ. ഐ . 
Name of Concerned Division — M . I. Division , Palakkad 

സ്കീമിൽപ്പെട്ട മെലാത്ത് കനാലിന്റെ 
for Sl. No. 1 and M . I. Division , Thrissur for Sl. No. 2 . 

പുനരുദ്ധാരണ ജോലികൾ - രൂപ് 18,47,081 46,200 
Tenders will be opened by the Superintending Engineer ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1- ന് രൂപ 
or the Officer authorized by her in the presence of the 3, 9 00 + കെ . വാറ്റ് @ 12 .5 % , കമ നമ്പർ 2 - ന് രൂ പ് 
tenderers or their authorized agents present at that time. - 2,800 + കെ . വാറ്റ് @ 12 .5 %. 
If the last date of receipt of tender happens to be a 

ദർഘാസ് ഫോറങ്ങളുടെ വിൽപ്പന തീയ തിയും 
holiday, tenders will be received and opened on the next 

സമയവും - 10 - 7 -2009 രാവിലെ 10 മണി മുതൽ 14 - 7 - 2009 
working day . The firm period of the tenders will be 

ഉച്ചയ്ക്ക് 1 മണിവരെ. 
4 months from the date of receipt of the tender. 

- ദർഘാസ് സ്വീക രി ക്കുന്ന അവസാന തീയ തിയും 
Tender documents and other details of tenders can സമയവും 20 -7-2009 ഉച്ചയ്ക്കുശേഷം 3.30 മണി വരെ. 
be obtained from the office of the undersigned . Tender 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 20 -7 -2009 
documents sold to one party are not transferable to 

ഉച്ചയ്ക്കുശേഷം 4 മണി. 
another. Written application quoting Registration Number 
and enclosing Registration Card should be produced for 

കരാറുകാരുടെ ക്ലാസ് “ ബി ക്ലാസ്സും അതിന് മുകളിലും 
obtaining the tender forms. Tenders should be enclosed 

പ്രവർത്തി തീർക്കേണ്ട കാലാ വധി - കമ ന മ്പർ 1 - ന് 
with a preliminary agreement in Stamp Paper worth Rs. 50 

10 മാസം, ക്രമനമ്പർ 2 - ന് 6 മാസം. 
and sufficient EMD pledged in favour of Superintending 
Engineer, Minor Irrigation Central Circle, Ernakulam . 

- പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട ഡിവിഷൻ - ക്രമ നമ്പർ 

1- ന് മൈനർ ഇറിഗേഷൻ ഡിവിഷൻ, പാലക്കാട്, ക്രമനമ്പർ 
Tenders without sufficient EMD and preliminary agreement 
will be summarily rejected . As per 1989 Kerala Construction 

- 2 - ന് മൈനർ ഇറിഗേഷൻ ഡിവിഷൻ, തൃശ്ശൂർ. 
Workers Welfare Fund Rule (2 ), the Contractor is liable to ദർഘാസ് പ്രമാണവും മറ്റു വിശദ വിവരങ്ങളും താഴെ 
remit 1 % of the total expenditure of work done towards ഒപ്പുവച്ചിരിക്കുന്ന ഓഫീസറുടെ കാര്യാലയത്തിൽനിന്നും 
the KCWW Fund. All rules and regulations of tenders ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾപരസ്പരം കൈമാറാൻ 
prevailing in the Irrigation Department/PWD are applicable പാടില്ലാത്തതാകുന്നു . ദർഘാസുകളോടൊപ്പം 50 രൂപ (അൻപത് 
to this tender also . 

രൂപ)യുടെ മുദ്രപ്പത്രത്തിൽ പ്രാഥമിക ഉടമ്പടി ഒപ്പിട്ട് അടക്കം 

ചെയ്തിരിക്കണം. നിരതദ്രവ്യം സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ 
. കേരള ഗവർണ്ണർക്കുവേണ്ടി എറണാകുളം, ചെറുകിട പേരിൽ വാങ്ങിയ നിശ്ചിത തുകയ്ക്കുളളതും അദ്ദേഹത്തിന് 
ജലസേചന മദ്ധ്യമേഖലാ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, താഴെ ഏതു സമയത്തും മാറത്തക്കവിധത്തിൽ അധികാരപ്പെടുത്തിയതു 
പറ യു ന്ന പ വ ത്തിക ൾ ക്ക് നിശ്ചിത യോഗ്യ ത യു ള ള മായിരിക്കണം. പ്രാഥമിക ഉടമ്പടി അടക്കം ചെയ്തിട്ടില്ലാത്തതും 
കരാറുകാരിൽനിന്നും പ്രവർത്തിയുടെ പേരെഴുതിമുദ്രവച്ച മത്സര ആവശ്യമായ നിരതദ്രവ്യം കെട്ടിവയ്ക്കാത്തതുമായ ദർഘാസു 
സ്വഭാവമുളള ദർഘാസുകൾ തപാലിൽ രജിസ്റ്റേർഡ്/ സ്പീഡ് 

കൾ നിര സി ക്കു ന്ന താ ണ് . 1989 - ലെ കേരള നിർമ്മാണ 
പോസ്റ്റായിമാത്രംക്ഷണിച്ചുകൊള്ളുന്നു . തപാലിൽ ഉണ്ടാകുന്ന 

തൊഴിലാളി ക്ഷേമനിധി നിയമത്തിലെ ( 2) വകുപ്പനുസരിച്ച് 
കാലതാമസത്തിന് ഈ വകുപ്പ്ഉത്തരവാദിയാകുന്നതല്ല . 

പണികൾ ഏറ്റെടുത്തു നടത്തുന്ന കരാറുകാരൻ നിർമ്മാണ 
കൊറിയർ സർവ്വീസിലും നേരിട്ടും സമർപ്പിക്കുന്ന 

പവ്യ ത്തി യുടെ മൊത്തം ചെലവിന്റെ ഒരു ശതമാനം 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . ദർഘാസുകൾ 20 - 7 -2009 - ന് 

നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ഫണ്ടിലേക്ക് നൽകുവാൻ 
വൈകുന്നേരം 3. 30 മണിവരെ സ്വീകരിക്കുന്നതും, അന്നേ 

ബാദ്ധ്യസ്ഥനാണ്. 
ദിവസം 4 മണിക്ക് സൂപ്രണ്ടിംഗ് എഞ്ചിനീയറോ അദ്ദേഹം 

കേരള പൊതുമരാമത്ത്/ ജല സേചന വകുപ്പുകളിലെ 
അധികാരപ്പെടു ത്തു ന്ന മററു ദ്യോഗസ്ഥരോ തത്സമയം ദർഘാസുകളെ സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ വ്യവസ്ഥ 
ഹാജരായിട്ടുളള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്ന കളും ഈ ദർഘാസിനും ബാധകമായിരിക്കും. 
തു മാ ണ്. ഏതെങ്കിലും കാരണ വശാൽ നിശ്ചിത ദിവസം 
അ വ ധി യാ യിരുന്നാൽ അതിനടുത്ത പ്രവൃത്തി ദിവസം 

Office of the Superintending 
ദർഘാസുകൾ പരിഗണിക്കുന്നതാണ്. ദർഘാസിന്റെ കാലാവധി 

Engineer , Minor Irrigation 

(Sd.) 
അതു സ്വീക രി ക്കുന്ന തീയതി മുതൽ 4 മാസംവരെ 

Central Circle , Ravipuram , 

Superintending 

Ernakulam . 
ആയിരിക്കും. 

Engineer. 


Gaz. No. 26 /2009 /DTP (Irrigation ). 


